Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


OVERN 


1 


സ 


: ന 


EDAL 


VMENT OF 
न्यात अपर 


OF KER 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


17th March 2009 

2009 മാർച്ച് 17 
26th Phalguna 1930 
1930 ഫാൽഗുനം 26 


വാല്യം 54 


നമ്പർ 


PART III 


Education Department 


ദർഘാസ് പരസ്യം 


NOTIFICATION 


നമ്പർ ഡി3 - 8914 / 2008 . 


2009 ഫെബ്രുവരി 18, 


No . Acd. SPC(2 )\ 1001/ HSE/2007. 


28th February 2009. 


Ref:- ( 1) Minutes of the State School Curriculum Steering 

Committee held on 1 - 1 - 2009. 


വിഷയം: - ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ 2009 

മാർച്ച് 6 -ാം തീയതിയിലെ ദർഘാസ് തുറക്കുന്നത് 
2009 മാർച്ച് 20 -ാം തീയതിയിലേക്ക് നീട്ടിവച്ചതു 
സംബന്ധിച്ച് 


തൃശ്ശൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് വക ഉദ്ദേശം 
70 ഏക്കർ സ്ഥലത്ത് നിൽക്കുന്ന ഫലവൃക്ഷങ്ങളിൽ നിന്ന് 2009 
ജനു വരി ഒന്നു മുതൽ 2011 ഡിസം ബർ 31 വരെ യു ളള 
( 3 വർഷം) കാലത്തേക്ക് ആദായമെടുക്കുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസ് ഫോറത്തിന്റെ 
വില 169 രൂപ ദർഘാസുകൾ 2009 മാർച്ച് 20 -ാം തീയതി രണ്ടു 
മണിക്ക് മുൻപ് പ്രിൻസിപ്പാൾ വശം ലഭിച്ചിരിക്കണം. ദർഘാസി 
നോടൊപ്പം 2, 000 രൂപയുടെ ഡി . ഡി. നിരതദ്രവ്യമായും 50 രൂപ 
യുടെ കേരള മുദ്രപ്പത്രത്തിൽ കരാറും പ്രിൻസിപ്പാളിന്റെ പേരിൽ 
അടക്കം ചെയ്തിരിക്കണം. നിരതദ്രവ്യവും കരാറും അടക്കം 
ചെയ്തിട്ടില്ലാത്ത ദർഘാ സു കൾ പരി ഗ ണി ക്കു ന്ന ത ല്ല . 
ദർഘാസുകൾ 2009 മാർച്ച് 20 - ന് മൂന്ന്മണിക്ക് സന്നിഹിതരായ 
വരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. ദർഘാസുകൾ 
തുറക്കുന്നത് നീട്ടിവയ്ക്കുന്നതിനോ റദുചെയ്യുന്നതിനോ ഉള 
പൂർണ്ണ അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


- (2 ) G 0 . ( Rt.) No. 901/ 2009/ G. Edn . dated 28 - 2 -2009 . 

As per the Government order referred to as 2nd 
above the Government has granted permission to issue 
Gazette Notification regarding the introduction of the 
following NCERT text books in Std - XII from the 
academic year 2009 - 10 onwards. 

Std .- XII (2009- 10) 
| 1 . Chemistry 

.. Chemistry Part-I and 

Chemistry Part- II 
2. Physics 

.. Physics Part- I and 

- Physics Part- II 
3 . Botany and Zoology . Biology 
4 . Mathematics .. Mathematics Part -I and Part-II 
5 . Political Science .. Contemporary World Politics, 

Indian Politics Since 
Independence 


ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, 
തൃശ്ശൂർ. 


(ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


Gaz . No. 11/2009 /DTP (Education ). 


KERALA GAZETTE 


[PART III 


(2) 


നമ്പർ റ്റി . എക്സ് . 3 / 637/2009. 

2009 ഫെബ്രുവരി 11. 
സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 1988 ഏപിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ കൊട്ടിയം എസ്. എൻ. പോളിടെക്നിക്കിൽ 
നിന്നും 10351 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ 
അജിത്, സി. എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് 
നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 


6 . Economics 

Introductory Micro 
Economics, Introductory 

Macro Economics 
7. Geography 

Human Geography of India , 
India - People and Economy. 

Practical work in Geography 
The Steering Committee has permitted to continue 
the following 13 titles of NCERT text books in the 
academic year 2009 - 10 in Std -XI. 

Std .- XI ( 2009- 10 ) 
1. Chemistry 

... Chemistry Part I and 

Chemistry Part - II 
2 . Physics 

Physics Part-I and 

Physics Part-II 
3. Botany and Zoology . Biology 
4. Mathematics .. Mathematics 
5 . Political Science .. Indian Constitution at work , 

Political Theory 
6 . Economics 

.. Indian Economic 
Development, Economic 

for Statistics 
7 . Geography 

.. Fundamentals of Physical 

Geography, Indian Physical 
Environment, 

Practical work in Geography 
There is no change in other titles of Std -XI and 
Std -XII text books for the year 2009 - 10 . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി . എക്സസ്. 10/ 267/ 2009. 


2009 ജനുവരി 22. 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2005 ജൂൺ മാസത്തിൽ 
നടത്തിയ കെ . ജി . സി . ഇ . പരീക്ഷയിൽ വടകര ടെക്നിക്കൽ 

ഹൈസ്കൂളിൽ നിന്നും 84411966 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ ഷിൻരാജ്, കെ . പി. എന്നയാൾക്ക് നൽകിയ 

കെ . ജി . സി . ഇ . സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , തിരുവനന്തപുരം- 8 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Office of the Director of 
Higher Secondary Education , 
Housing Board Buildings, 
Santhi Nagar, 
Thiruvananthapuram . 


( Sd.) 
Director: 


നമ്പർ റ്റി . എക്സ് 


. 3/ 637/2009. 


2009 ഫെബ്രുവരി 21. 


നോട്ടിഫിക്കേഷൻ 


നമ്പർ റ്റി. എക്സ് 


. 2/ 2962/ 2007 . 


2009 ഫെബ്രുവരി 5 . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1968 സെപ്റ്റംബർ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ തൃപ്രയാർ ശ്രീരാമാ പോളിടെക്നിക്കിൽ നിന്നും 
930 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശീമാൻ 
- നാരായണൻ, പി . കെ . എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചു 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2000 ഏപ്രിൽ 2001 
ഏപ്രിൽ മാസങ്ങളിൽ നടത്തിയ സെക്രട്ടേറിയൽ പ്രാക്ടീസ് 
( പ്രിലിമിനറി, ഫൈനൽ) ഡിപ്ലോമ പരീക്ഷകളിൽ ഗവൺമെന്റ് 
കമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കാഞ്ചിയാറിൽ നിന്നും യഥാക്രമം 
4644 , 17239 എന്നീ രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമതി ഷീജാമോൾ, എൻ. എന്നവർക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, തിരുവനന്തപുരം- 8 എന്ന വിലാസത്തിൽ അയച്ചു 
തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കൺട്രോളറെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
സാങ്കേതിക പരീക്ഷാ 
- കൺട്രോളർ. 


